Regn . No . KERBIL / 2012 /45073 

dated 5 - 9 - 2012 with RNI 


Government of Kerala 
കേരള സർക്കാർ 

| 2012 


| Reg. No. രജി. നമ്പർ 
| KL /TV ( N )/12/ 12 -14 


കേര 
OVERNME 


ക്കാം . 


ള്ള സർക്ക 
VMENT OF 


KERALA 


KERALA GAZETTE 

കേരള ഗസററ് 
PUBLISHED BY AUTHORITY 
ആധികാരികമായി പ്രസിദ്ധപ്പെടുത്തുന്നത് 


THIRUVANANTHAPURAM , TUESDAY 


No. 


Vol. I 
വാല്യം 1 ) 


18th September 2012 
2012 സെപ്റ്റംബർ 18 

27th Bhadra 1934 
- 1934 ഭാദം 27 


- തിരുവനന്തപുരം, ചൊവ്വ 


നമ്പർ 


PART III 
Electrical Inspectorate Department 


വിജ്ഞാപനം 


രേഖകളോടുകൂടി സെക്രട്ടറി, കേരള സംസ്ഥാന വിദ്യുച്ഛക്തി 
ലൈസൻസിംഗ് ബോർഡ്, ചീഫ് ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടറുടെ 
കാര്യാലയം, ഹൗസിംഗ് ബോർഡ് ബിൽഡിംഗ്, ശാന്തിനഗർ, 
തിരുവനന്തപുരം-695 001 എന്ന വിലാസത്തിൽ 2012 സെപ്റ്റംബർ 
29 -ാം തീയതി വൈകുന്നേരം 5 മണിക്ക് മുമ്പായി ലഭിച്ചിരി 
ക്കേണ്ടതാണ്. 


ചീഫ് ഇലക്ട്രിക്കൽ 
ഇൻസ്പെക്ടറുടെ കാര്യാലയം, 
- തിരുവനന്തപുരം. 


- ( ഒപ്പ്) 

സെക്രട്ടറി, 
കേരള സ്റ്റേറ്റ് ഇലക്ട്രിസിറ്റി 
ലൈസൻസിംഗ് ബോർഡ്. 


നമ്പർ എം - 2 / 15258/ 2012 / സി . ഇ . ഐ . 

2012 ആഗസ്റ്റ് 10 . 
-- കേരള സംസ്ഥാന വിദ്യുച്ഛക്തി ലൈസൻസിംഗ് ബോർഡ് 
കേര ള ത്തിലെ വിവിധ കേന്ദ്രങ്ങളിൽവച്ച് 2012 നവം ബർ 
മാസ ത്തിൽ നട ത്തു വാൻ ഉദ്ദേ ശിക്കുന്ന ഇല ക് ടി ക്കൽ 
സൂപ്പർവൈസർ " ബി ഗ്രേഡ് പരീക്ഷയ്ക്ക് നിശ്ചിത യോഗ്യത 
ഉള്ളവരിൽനിന്നും അപേക്ഷകൾ ക്ഷണിച്ചുകൊള്ളുന്നു . പരീക്ഷ 
യിൽ വിജയിക്കുന്നവർക്ക് കേരള സംസ്ഥാന വിദ്യുച്ഛക്തി 

ലൈസൻസിംഗ് ബോർഡ് നിയമത്തിലെ 29( 1), 30 (1) എന്നീ 
വകുപ്പുകൾ പ്രകാരം ഇലക്ട്രിക്കൽ സൂപ്പർവൈസർ " ബി ഗ്രേഡ് 
കോമ്പിറ്റൻസി സർട്ടിഫിക്കറ്റും പെർമിറ്റും നൽകുന്നതാണ്. 
സൂപ്പർവൈസർ പരീക്ഷയ്ക്കുള്ളഅപേക്ഷാഫോറം ജില്ലാ 
ഇല ക് ടി ക്കൽ ഇൻ സ് പ ക് ടറുടെ ആഫീസിൽ നിന്നും 
“ 0043-00- 800 - 99 എന്ന ശീർഷകത്തിൽ 110 ( നൂറ്റിപ്പത്ത്) ട്രഷറിയിൽ 
അടച്ച് അസ്സൽ ചെലാൻ രസീത് സഹിതം അപേക്ഷിച്ചാൽ 
ലഭിക്കുന്നതാണ്. കൂടാതെ അപേക്ഷാഫോറത്തിന്റെ മാതൃക 
www.ceikerala .gov. in എന്ന വെബ് സൈറ്റിൽനിന്നും 
ഡൗൺലോഡ് ചെയ്ത് എടുക്കാവുന്നതാണ്. ഡൗൺലോഡ് 
ചെയ്തെടുത്ത അപേക്ഷയോടൊപ്പം അപേക്ഷാഫീസായ 
S 110- ന്റെ ചെലാനും ഹാജരാക്കേണ്ടതാണ്. 

അപേക്ഷാഫോറം 2012 സെപ്റ്റംബർ 24 -ാം തീയതിവരെ 
ജില്ലാ ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടറുടെ ആഫീസുകളിൽ നിന്നും 
ലഭി ക്കു ന്ന താ ണ്. പൂരിപ്പിച്ച അപേക്ഷ നിശ്ചിത 


അനുബന്ധം 


ഇലക്ട്രിക്കൽ സൂപ്പർവൈസർ " ബി ഗ്രേഡ് പരീക്ഷ -2012 


1. യോഗ്യതകൾ : - സൂപ്പർവൈസർ " ബി ഗ്രേഡ് പരീക്ഷ 
എഴുതുവാൻ ഉദ്ദേശിക്കുന്ന പരീക്ഷാർത്ഥികൾ താഴെ 
പറയുന്നഏതെങ്കിലും ഒരു വിഭാഗത്തിൽ ഉൾപ്പെട്ടവരായി 
രിക്കണം. 
( 1) വയർമാൻ, ഇലക് ടീ ഷ്യൻ, ഇൻഡ സ്ടി യൽ 
ഇലക്ട്രീഷ്യൻ, ഇൻഡസ്ട്രിയൽ സെക്ടർ ഇലക്ട്രിക്കൽ 
എന്നീ ഗ്രേഡുകളിൽ എൻ. സി. വി. റ്റി. പരീക്ഷ ( ഐ . റ്റി. ഐ .), 
കെ . ജി. സി. ഇ . ( ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ്) പരീക്ഷ 


18th SEPT. 2012 ] 


ELECTRICAL INSPECTORATE DEPARTMENT 


10. അപേക്ഷയോടൊപ്പം താഴെ പറയുന്ന പ്രമാണങ്ങൾ 
ഹാജരാക്കേണ്ടതാണ്. 


എന്നിവയിൽഏതെങ്കിലും പാസായി, കേരള സംസ്ഥാന 
വിദ്യുച്ഛക്തി ലൈസൻസിംഗ് ബോർഡിന്റെ വയർമാൻ 
പെർമിറ്റ് ലഭിച്ച് ചുരുങ്ങിയത് രണ്ടുകൊല്ലത്തെ വയറിംഗ് 
സംബന്ധമായ പ്രായോഗിക പരിജ്ഞാനം നേടിയവർ. 


(2 ) ലൈസൻസിംഗ് ബോർഡിന്റെ വയർമാൻ പരീക്ഷ 
എഴുതി പാസ്സായി പെർമിറ്റ് കിട്ടിയവരും അപ്രന്റീസ്ഷിപ്പ് 
ഉൾപ്പെടെ അഞ്ചുവർഷത്തെ പ്രായോഗിക പരിജ്ഞാനം 
നേടിയ വരും ( പെർമിറ്റ് കിട്ടിയതിനു ശേഷം നാലു 
വർഷത്തെ പരിചയം) 
( 3) " സി ക്ലാസ്സ് ലൈസൻസ് ലഭിച്ച് 10 വർഷത്തെ 
തുടർച്ചയായ പ്രായോഗിക പരിജ്ഞാനം നേടിയ പത്താം 
ക്ലാസ് പഠനം പൂർത്തിയായവർക്കും. 
വിദ്യാഭ്യാസയോഗ്യത : യോഗ്യതകൾ 1 (3) ഒഴികെയുള്ള 
- അപേക്ഷകർ എസ്.എസ്.എൽ. സി. യോ തത്തുല്യമായ 

പരീക്ഷയോ പാസ്സായിരിക്കണം. 
3. പ്രായപരിധി വിജ്ഞാപന തീയതിയിൽ അപേക്ഷകന് 
18 വയസ് പൂർത്തി യാ യി രി ക്ക ണം . 65 വയസ് 
പൂർത്തിയായവർക്ക് ഈ പരീക്ഷയ്ക്ക്അപേക്ഷിക്കാൻ 
അർഹത ഉണ്ടായിരിക്കുന്നതല്ല. 
- ഫീസ്: - കേരള ത്തിലെ ഏതെങ്കിലും ഗവൺമെന്റ് 
ട്രഷറിയിൽ/ ജനസേവന കേന്ദ്രത്തിൽ “ 0043- 00- 800 - 99 ” 
എന്ന ശീർഷകത്തിൽ - 360 (മുന്നൂറ്റിഅറുപത്) അടച്ച് 
അസ്സൽ ചെലാൻ അപേക്ഷയോടൊപ്പം ഹാജരാക്കണം. 
ഒരിക്കൽ നൽകിയ ഫീസ് തിരികെ നൽകുകയോ 
മറ്റേതെങ്കിലും ആവശ്യത്തിന് നീക്കുപോക്ക് നടത്തുകയോ 
ചെയ്യുന്നതല്ല. 
വയസ്സും വിദ്യാഭ്യാസ യോഗ്യതയും തെളിയിക്കുന്നതി 
നുള്ള സർട്ടിഫിക്കറ്റുകളുടെ പകർപ്പുകൾ ഗസറ്റഡ് 
ഓഫീസർ സാക്ഷ്യപ്പെടുത്തി അയയ്ക്കേണ്ടതാണ്. 
തൊഴിൽ ഉടമയിൽനിന്നുള്ള സ്വഭാവ സർട്ടിഫിക്കറ്റിന്റെ 
അസ്സൽ ഹാജരാക്കണം. 


( 1) “0043 - 00 - 800 - 99 എന്ന ശീർഷകത്തിൽ 360 
(മുന്നൂറ്റി അറുപത്) അടച്ച് അസ്സൽ ചെലാൻ രസീത് 
ഡൗൺലോഡ് ചെയ്ത അപേക്ഷാ ഫോറം സമർപ്പി 
ക്കു ന്നവർ അ പേ ക്ഷാ ഫോറ ത്തിന്റെ വിലയായ 
S 110 - ന്റെ അസ്സൽ ചെലാൻ രസീത് കൂടി സമർപ്പി 
ക്കേണ്ടതാണ്. 
( 2) താഴെപ്പറയുന്ന യോഗ്യതകൾ തെളിയിക്കുന്ന സർട്ടി 
ഫിക്കറ്റുകളുടെ ശരിപ്പകർപ്പുകൾ ( ഗസറ്റഡ് ഓഫീസർ 
സാക്ഷ്യപ്പെടുത്തിയത്). 
( എ ) വയസ് 
( ബി) വിദ്യാഭ്യാസ യോഗ്യത 
( സി ) വയർമാൻ പെർമിറ്റിന്റെയും കോമ്പിറ്റൻസി 

സർട്ടിഫിക്കറ്റിന്റെയും പകർപ്പുകൾ. 
( ഡി ) “ സി ക്ലാസ് ലൈസൻസിന്റെ പകർപ്പുകൾ 
(3) പ്രായോഗിക പരിചയത്തിന്റെ സർട്ടിഫിക്കറ്റ് 
(4 ) സ്വന്തം മേൽവിലാസമെഴുതിയതും 5- ന്റെ സ്റ്റാമ്പ് 
ഒട്ടിച്ചതുമായ 10 സെ . മീ. x 24 സെ . മീ. വലിപ്പത്തിലുള്ള 
രണ്ട്കവറുകൾ. 
- ന്യൂനതയുള്ളതും വൈകിക്കിട്ടുന്നതുമായ അപേക്ഷകൾ 
മറ്റൊരു അറിയിപ്പ് കൂടാതെ നിരസിക്കുന്നതാണ്. 


പരീക്ഷാക്രമങ്ങൾ വിഷയങ്ങൾ 


( പരീക്ഷാ സിലബസ് ഇംഗ്ലീഷിൽ അന്യത്ര കൊടുത്തിട്ടുണ്ട്.) 
1. പാർട്ട് ഒന്നിലെ പേപ്പർ ഒന്നിനും പേപ്പർ രണ്ടിനും 
നൂറു വീതം മാർക്കാണുള്ളത്. പാസ്സാകുവാൻ 40 % 
മാർക്ക് വീതം കിട്ടിയിരിക്കണം. 
2. പാർട്ട്രണ്ടിലെ പ്രായോഗിക ടെസ്റ്റിന് 100 മാർക്കാണുള്ളത്. 

അ തിൽ പാസ്സാ കു വാൻ കുറ ഞ്ഞത് 50 % മാർക്ക് 
കിട്ടിയിരിക്കണം. 
3. എഴുത്ത് പരീക്ഷ യ ് ( തി യ റി ) 40 % മാർക്കിൽ 
കുറയാതെ നേടുന്നവർക്കു മാത്രമേ പായോ ഗിക 
പരീക്ഷയ്ക്ക്പങ്കെടുക്കുവാൻ അർഹതയുള്ളൂ. 


-- അപേക്ഷ ക്ഷണിച്ചുകൊണ്ടുള്ള വിജ്ഞാപനത്തിന്റെ 
നമ്പരും തീയതിയും അ അ ക്ഷ യുടെ മുക ളിൽ 
എഴുതേണ്ടതാണ്. 


7. പരിചയ സർട്ടിഫിക്കറ്റ് അപേക്ഷയിൽ കൊടുത്തിട്ടുള്ള 

ഫോറത്തിലായിരിക്കണം. പരീക്ഷാർത്ഥി ഒന്നിൽ കൂടുതൽ 
തൊഴിലുടമകളുടെ കീഴിൽ ജോലി ചെയ്തിട്ടുണ്ടെങ്കിൽ 
ഓരോരുത്തരിൽനിന്നും പ്രത്യേകം സർട്ടിഫിക്കറ്റും ഹാജരാ 
ക്കേണ്ടതാണ്. ഇപ്പോൾ ജോലിചെയ്യുന്ന തൊഴിലുടമയുടെ 
സർട്ടിഫിക്കറ്റ് അപേക്ഷയിലുള്ള ഫോറത്തിലും മറ്റുള്ളവ 
അതേ മാതൃകയിലും ആയിരിക്കണം. 


8. സർവ്വീസ് ആരംഭിക്കുകയും അവസാനിപ്പിക്കുകയും 
ചെയ്തതിന്റെ കൃത്യമായ തീയതികൾ 10 -ാം കോളത്തിൽ 
എഴുതേണ്ടതാണ്. 


4. ഇലക്ട്രിക്കൽസൂപ്പർവൈസർ കോമ്പിറ്റൻസി സർട്ടിഫിക്കറ്റ് 

കൊടുക്കുന്നവിധം : 
(1) പരീക്ഷയിൽ മൊത്തം 130 - നു മുകളിലും 180- ൽ 
- താഴെയും മാർക്കോടു കൂടി പാസ്സാകു ന്ന വർക്ക് 
- 25 കെ . ഡബ്ല് . കാറ്റഗറി. 
( 2) പരീക്ഷയിൽ മൊത്തം 180 -ം അതിൽ കൂടുതലോ 
- മാർക്ക് കിട്ടി പാസ്സാകുന്നവർക്ക് 50 കെ . ഡബ്ലു . 

കാറ്റഗറി. 
(3) പരീക്ഷ യിൽ പാസ്സായി കോമ്പിറ്റൻസി സർട്ടി 

ഫിക്കറ്റും പെർമിറ്റും കിട്ടുന്നവർ ഒരു കൊല്ലത്തിനു 
ശേഷം മാത്രമേ കോപ്പ് കൂട്ടുവാനുള്ള അപേക്ഷ 
സമർപ്പിക്കുവാൻ പാടുള്ളൂ. 


9. അപേക്ഷയോടൊപ്പമുള്ള ഹാൾ ടിക്കറ്റുകളുടെ ഒറിജിനൽ, 
ഡ്യൂപ്ലിക്കേറ്റ് ഫോറങ്ങളിൽ ഫോട്ടോ പതിച്ച് അപേക്ഷയിൽ 
പറഞ്ഞിട്ടുള്ള പ്രകാരം പൂരിപ്പിച്ച് അയയ്ക്കേണ്ടതാണ്. 


18th SEPT. 2012 ] 


ELECTRICAL INSPECTORATE DEPARTMENT 


DETAILS OF ELECTRICAL SUPERVISOR ‘B GRADE 

EXAMINATION — 2012 

PART I 
PAPER I 


Basic Electrical Engineering — Theory 


Core and copper losses — Efficiency — Open circuit 
and short circuit tests - Auto transformers 
Temperature rise - 3 phase connections and vector 
group Scott connection — Instrument transformers 

Territory windings — dry type transformer. 
7. Motors : — a) A . C . Motors-Rotating magnetic field , 

single phase induction motors — Different types — 
Working Principle of 3 phase induction motors 
Squirrel cage and slip - ring -Methods of starting, 
Slip torque characteristics, no load and blocked 
rotor tests — Efficiency — Circle diagram and 
determination of characteristics , Synchronous 
motors, Commutator motors. 
(b ) D .C . Motors — Theory of series , shunt and 
compound wound motors, their uses , installation , 
methods of starting and speed control and 
reversal of direction . 


Maximum Marks- 100 

Time- 3 Hours. 
1. Principles of Electricity : — Electric pressure , curent 

and resistance , Ohm s Law , Kirchoff s Law 
Specific resistance . Law of resistance and their 
application for calculating voltage drop . Series 
and parallel circuits. Unit of voltage current, 
resistance power and energy , Relation between 
electrical power unit (kW ) and mechanical power 
unit ( H .P .), Inductance , Capacitances , Reactance 
Impedances . 
Electromagnetism : - Production of E .M . F . 
Faraday s and Lenz s Laws and Fleming s left 
hand rule , Fleming s right hand rules, Magnetic , 
chemical and heating of electric current. Magnetic 
properties of material, Permeability , Hystersis , 
Electromagnets and their application . 
Materials : — Conductors — Semi conductors and 
insulators, Classes of insulation - Insulating materials 
and their relative merits . Transformer Oil, Effect of 
heat and moisture on insulation . Lubricants and 
their uses - Dielectrics - Dielectric strength 

permittivity . 
4. Circuits : — Series, Parallel, Series - Parallel circuits , 

Phasor addition , subtraction , multiplication and 
division , Complex impedance - Phase Sequence 
Simple L . C . R . circuit and solutions — Star delta 
connections and transformations. Power and 
power factor — Net work solutions- 3 phase circuits 

- balanced and unbalanced loads — Symmetrical 
components and sequence impedance . 
Generation of Electricity : - (a ) A .C . Generators 
Constructional features and essentials components 

- E . M . F . equation - Synchronous Reactance , 
Regulation , Voltage Control Synchronizing 
Synchroscopes — Bright lamp and dark lamp 
methods. 
(b ) D .C . Generators — Essential components and 
constructional features , Shunt, Series and 
compound Generators and their characteristics . 
Causes of Sparking - Interpoles, Commutators 
and their maintenance , Carbon brushes, their 

adjustment and methods of voltage regulations. 
6 . Transformer : — Single phase and 3 phase 

transformers — Constructional features — Transformation 
ratio - Voltage and current equations -Magnetizing 
current, leakage reactance - Equivalent circuit 


8 . Conversions : — Motor generator sets - Rectifiers 

Half wave and Full wave rectifiers - Single phase 
and 3 phase — Voltage Equation — Filtering . 
Batteries : — Primary cells , Dry cells, Storage or 
secondary batteries — Constructional features of 
storage batteries or accumulators and their 
installations. Lead acid cells, Nickel iron or alkaline 
cells, Initial and subsequent charging of batteries , 
charging circuits and their calculations. Series and 
parallel circuits . Maintenance of batteries. Use of 

hydrometers . 
10 . Transmission and Distribution : - Line constants 

Determination of voltage drop - Regulation — Short, 
medium and long lines. Ferranti effect , Economic 
size of conductors — Coronaloss — Power loss — design 

of a ground conductor -Lightening arrestors . 
11. Constructional feature of U .G . Cables :- Fault location 

- Murray and varley loop tests — Charging currents. 


PAPER II 


Basic Electrical Engineering — Application 


Maximum Marks- 100 


Time- 3 Hours . 


1. 


Design of Electrical Installations : — Load survey 
Domestic — Commercial and industrial installations 
Connected load — Maximum demand — Demand 
factor - Diversity factor, Load factor - Selection of 
sub -station site - Transformer capacity - Selection of 
distribution voltage -Main and sub - switch 
boards - Distribution fuse board — M . C . C . - 
P.M .C .C — P.C .C . Distribution layout — Location of 
switch board -Fault level calculations. 


Selection of Equipments : - Different types of 
breakers - O . C . B . — A . C .B - V .C . B . — M . C .C . B . — 
M .C . B . — Contactors . Breaking capacity — Making 
capacity. Selection of Distribution fuse board 
Continuous ratings - H .R . C . fuses - prospective 


18th SEPT. 2012 ] 


ELECTRICAL INSPECTORATE DEPARTMENT 


8 . 


Testing and Maintenance : — Insulation Tester- Earth 
Tester - Relay testing kit., Schering bridge Break 
down test of oil — Single phase and 3 phase 
energy meter testing - Volt meter- Ammeter 
Wattmeter — Different installations- Recommended 
values of insulation resistance — Earth resistance 
measurements . Desired values -Continuity measure 
ments-Relay testing -Maintenance of various 
electrical installations — Relevant standards and 
regulations. 
Rules and Standards : — The Electricity Act 2003 , 
the CEA (Measures Relating to Safety and Electric 
Supply) Regulation 2010 , Kerala Cinema Regulation 
Rules 1988 — Kerala Electricity Licensing Boards 
Rules - Condition of Supply -Provisions applicable to 
consumers and contractors in particular I. S ./ NEC 
Specifications I.E .C . Regulations. 


PART II 


4 . 


Practical and Viva Voce . 


currents — Cut off values — Selection of major and 
minor fuses — Grading switch boards , design of 
outlets , fabrication , design - Parameters — F . B . A . 
regulations . Cable short time and continuous 
rating — De- rating factors — Methods of laying 
Design aspects of different type of cables in Haz 
ardous areas -Motors - Selection method of starting 
D . C . Motors - Speed control, Limitation on starting 
current and voltage drop -system disturbance . High 
voltage motors , Protection — capacitors - Power 
factors improvement - Selection and method of 
connection - Special type transformers -Rectified 
transformers — Scott connection - tertiary windings. 
Captive generation - Determination of capacity - Load 
segregation — Double bus system , change over 
arrangements - I. S . Regulations. 
Protection : - Basic methods of Transformer, 
Generator, Motors and Feeder protections, 
Thermal and magnetic releases - Relays - I.D . M . T 
Instantaneous types -Over current — Earth fault and 
earth leakage relays - Time and current setting- P. Ts 
and C . Ts . Specification and error factors . Static 
Relays I.S . Regulations. 
Earthing : — Determination of size of earth bus, 
number of earth electrodes . Plate , Pipe and strip 
electrodes — Resistivity of soil measurement , 
Computation of earth resistance -Different materials 
used for earthing conductors -Current densities 
Corrosion factors - Disposition of electrodes - Joints 
in earth conductors . Size of earth conductors for 
equipments of various capacities . Earth continuity 

wire -earth continuity resistance . I.S . Regulations. 
5 . Cable Joining : Aluminium and copper cable 

joints — Type- precautions — Termination — I. S 
Regulations. 
Clearances : — Statutory clearances of live parts from 
ground and buildings - Sectional clearance 
Equipment clearance -Switch boards clearance 
inside and outside — Oils containing equipments. 
Indoor and outdoor equipment clearances -Relevant 

standards and regulations. 
7 . Special Type of Installations : — C . T. Scan , X -ray , 

Neon Sign , Lift , Cinema installations -Relevant 
Rules , circuitry Safety precautions - Earthing 
precautionary measures - Energy meters 
Tri-vector meter — Installations and computation of 
energy. 


Maximum Marks - 100 


(A Practical Examination based on the Syllabus in 

Part I will be held .) 
Note :- The candidate should obtain 50 % in part II for a pass. 


Electrical Supervisor Grade B Competency Certificate 

and Permit 


(i) The successful candidates will be eligible for getting 

Supervisor Competency Certificate and permit as 
follows : 


(a ) Those who pass the examination and secure 

above 130 marks and below 180 — “ All Low Voltage 
Installations and Medium Voltage Installations upto 
25 kW ” . 


(b ) 


Those who pass the examination and secure 
marks above 180 — “ All Low Voltage Installations 
and Medium Voltage Installations upto 50 kW ” . 


(ii) Application for enhancing the scope of the Electrical 

Supervisor permits will be considered only after one 
year from the date of issue of the permits and 
Competency . 


